Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


CAD 


GOVERNMENT 
OF KERALA 


സം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 7 
7th September 2021 

1197 ചിങ്ങം 22 
22nd Chingam 1197 


നമ്പർ 


35 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 16 
16th Bhadra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


7th SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7227 


Iritty Taluk 


( 2 ) 


പരസ്യം 


നമ്പർ ബി.3-14127 2020 . 


2021 ജൂലൈ 15 . 


( 1 ) 


നമ്പർ ബി3-6828 2021 . 


2021 ആഗസ്റ്റ് 10 . 


4-5-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 18 - ൽ 
( വാല്യം X പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
വിഭാഗ ത്തിൽ പേജ് നമ്പർ 3556 ( 55 ) -ാം നമ്പറായി 
പ്രസിദ്ധപ്പെടുത്തിയ മേൽ നമ്പർ നോട്ടീസിൽ പരേതന്റെ 
3 -ാമത്തെ അവകാശിയുടെ പേര് “ പ്രസീത , കെ . ' ' എന്നുള്ളത് 
“ പ്രസീന , കെ . ” എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


കണ്ണൂർ ജില്ല യിൽ ഇരിട്ടി താലൂക്കിൽ അയ്യൻകുന്ന് 
അംശം അയ്യൻകുന്ന് ദേശം കൂറ്റനാൽ വീട്ടിൽ ബിജു ജോസഫ് 
എന്നയാൾ 9-3-2021 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ 
അനന്തരാവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടി ാര്യ 

ചാക്കോ എന്ന വർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ മു ഖാ ന്തിരം അന്വേ ഷണം 
നട ത്തി യ തിൽ 

പറ യു ന്ന 3 ( മൂ ന്ന് ) പേരാ ണ് 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയിക്കുന്നു . 


റോസമ്മ 


( 3 ) 


നമ്പർ ബി.4-154931 2020 . 


താഴ 


2021 ജൂലൈ 15 . 


കമ 


പേര് 


മരണപ്പെട്ടയാളുമായുള്ള വയസ് 


74 - O 


നമ്പർ 


ബം 


4-5-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 18 - ൽ 
( വാല്യം X പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
വിഭാ ഗ ത്തിൽ പേജ് നമ്പർ 3561 - ൽ 

നമ്പറായി 
( പ്രസിദ്ധപ്പെടുത്തിയ മേൽ നമ്പർ നോട്ടീസിൽ പരേതന്റെ 
9 -ാമത്തെ അവ കാശിയുടെ പേര് “ ഹായു റ , എൻ . കെ . ' ' 
എന്നു ള്ളത് 

ഹാജറ , എൻ . 

ക . എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 


1 


റോസമ്മ ചാക്കോ 


ഭാര്യ 


42 


2 


ആൻ മരിയ 


മകൾ 


19 


22 


3 


ആഗ്നസ് മരിയ 


15 


3 


താലൂക്കാ ഫീസ് , 
തലശ്ശേരി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


മേൽ പ്പ റഞ്ഞ വരെ ചേർത്ത് പിൻ തു ടർച്ചാ വ കാ ശ 
സർട്ടി ഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേ പ 
മുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നക ത ഹ ശീൽ ദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ട താണ് . അവധി കഴിഞ്ഞ് 

വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


Thaliparamba Taluk 


( 2 ) 


തിരുത്തൽ പരസ്യം 


റഫ് . ബി3-6720 / 2021 . 


2021 ആഗസ്റ്റ് 9 . 


( 1 ) 


നമ്പർ ജി.1-11486 2020 . 

2021 ആഗസ്റ്റ് 3 . 
13-4-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 15 - ൽ 
( വാല്യം X പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് 3022 - ൽ ക്രമ നമ്പർ 25 ആയി പ്രസിദ്ധ 
പ്പെടുത്തിയ ജി.1-11486 / 2020 നമ്പർ പരസ്യത്തിൽ 1 മുതൽ 3 
വരെ യുള്ള അവകാശി ക ളുടെ പരേതനുമായുള്ള ബന്ധം 
“ മകൾ ” എന്നത് “ മകൻ ” എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ മണത്തണ അംശം 
പേരാവൂർ ദേശം ചാരുത വീട്ടിൽ എൻ . പി . കു മാ രൻ 
എന്നയാൾ 20-3-2021 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ 
അന ന്ത രാവകാശം സ്ഥാപിച്ചു കിട്ടുന്ന തി നു വേണ്ടി ഭാര്യ 
രത ന വ ല്ലി , പി . എന്ന വർ സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്ന മൂന്ന് ( 3 ) പേരാണ് അനന്തരാവ 
കാശികളായിട്ടുള്ളതെന്നറിയിക്കുന്നു . 


( 2 ) 


കമ 


പേര് 


മരണപ്പെട്ടയാളുമായുള്ള വയസ് 


നമ്പർ 


ബസം 


1 


രത്നവല്ലി , പി . 


ഭാര്യ 


60 


2 


കിരൺ , പി . 


മകൻ 


36 


നമ്പർ ജി.1-1295 2021 . 

2021 ആഗസ്റ്റ് 3 . 
4-5-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 18 - ൽ 
( വാല്യം X പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 3577 -ൽ കമ നമ്പർ 27 ആയി 
പ്രസിദ്ധപ്പെടുത്തിയ ജി.1-1295 / 2021 നമ്പർ പരസ്യത്തിൽ 2 -ാം 
നമ്പർ അവ കാ ശി യുടെ പേര് " സജി ത്ത് , ടി . ' ' എന്നത് 
“ സജിത്ത് , എ . ടി . ” എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


3 


കീർത്തി , പി . 


മകൾ 


34 


മേൽ പറഞ്ഞവരെ ചേർത്ത് പിൻ തു ടർച്ചാവ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേ പ 
മുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം ത ഹ ശീൽ ദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
തളിപ്പറമ്പ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Gaz , No. 35 / 2021 / DTP ( CLR ) . 


299 


7228 


KERALA GAZETTE 


[ PART III 


( 5 ) 


റഫ് . ബി3-67732021 . 


2021 ആഗസ്റ്റ് 9 . 


നമ്പർ ബി3-67742021 . 


2021 ആഗസ്റ്റ് 9 . 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ പായം അംശം 
പായം ദേശം മഠത്തിനകത്ത് വീട്ടിൽ എം . ജെ . ജേക്കബ് 
എന്ന യാൾ 9 -5 -1994 -ാം തീയതി മരണപ്പെട്ടിരിക്കു ന്നു . 
ടിയാന്റെ അനന്തരാവകാശം സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ഭാര്യ 

സമർപ്പിച്ച് അപേ ക്ഷ യിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്ന മൂന്ന് ( 3 ) പേരാണ് അനന്തരാ 
വകാശികളായിട്ടുള്ളതെന്നറിയിക്കുന്നു . 


റോസമ്മ 


എന്ന വർ 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ വിള മന അംശം 
വിളമന ദേശം പാറക്കടവിൽ വീട്ടിൽ ജോസഫ് , പി . ജെ . , 
എന്നയാൾ 16-5-2021 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ 
അന ന്ത രാവകാശം സ്ഥാപിച്ചു കിട്ടുന്ന തി നു വേണ്ടി ഭാര്യ 
റോസമ്മ ചാക്കോ എന്നിവർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ മു ഖാ ന്തിരം അന്വേ ഷണം 
നട ത്തി യ തിൽ താഴ പറ യുന്ന 4 ( നാല് ) പേരാ ണ് 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയിക്കുന്നു . 


കമ 
നമ്പർ 


പേര് 


പേര് 

മരണപ്പെട്ടയാളുമായുള്ള വയസ് 

ബന്ധം 
റോസമ്മ ജേക്കബ് 

ഭാര്യ 
ജോൺ ജേക്കബ് 

മകൻ 


കമ 
നമ്പർ 


മരണപ്പെട്ടയാളുമായുള്ള വയസ് 


ബന്ധം 


1 


58 


1 


അൽഫോൻസ അഗസ്റ്റിൻ 


ഭാര്യ 


74 


2 


34 


2 


ബോബിഷ് ജോസ് 


മകൻ 


43 


3 


ജിബിൻ ജേക്കബ് 


31 


3 


ജെസ്മിൻ വിനോദ് 


മകൾ 


41 


4 


ജിംഗിൾ ജോസ് 


മകൻ 


35 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് പിൻ തു ടർച്ചാവ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം തഹശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


മേൽ പറഞ്ഞ വര ചേർത്ത് പിൻ തുടർച്ചാവ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം തഹശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


( 4 ) 


റഫ് . ബി3-6721 2021 . 


2021 ആഗസ്റ്റ് 9 . 


( 6 ) 


റഫ് . ബി3-6778 , 2021 . 


2021 ആഗസ്റ്റ് 9 . 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ മണത്തണ അംശം 
പേരാവൂർ ദേശം കുഞ്ഞിനും വീട്ടിൽ ലക്ഷ് മി , കെ . വി . , 
എന്നവർ 16-4-2019 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ 
അന ന്ത രാ വ കാശം സ്ഥാപിച്ചു കിട്ടുന്ന തി നു വേണ്ടി ഭാര്യ 
രത്ന വല്ലി , പി . എന്ന വർ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്ന 7 ( ഏഴ് ) പേരാണ് അനന്തരാ 
വകാശികളായിട്ടുള്ളതെന്നറിയിക്കുന്നു . 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ പായം അംശം 
പായം ദേശം പുന്ന വീട്ടിൽ കരുണാകരൻ , പി , എന്നയാൾ 
7 - 7 - 2012 -ാം തീയ്യതി മര ണ പ്പെ ട്ടിരി ക്കു ന്നു . ടിയാന്റെ 
അന ന്ത രാ വകാശം സ്ഥാപിച്ചു കിട്ടുന്ന തി നു വേണ്ടി ഭാര്യ 
വിലാസിനി , പി . പി . എന്നിവർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധ പ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്ന 4 ( നാല് ) പേരാണ് അനന്തരാവ 
കാശികളായിട്ടുള്ളതെന്നറിയിക്കുന്നു . 


1 


68 


ക്രമ 


പേര് 


മരണപ്പെട്ടയാളുമായുള്ള വയസ് 


2 


63 


നമ്പർ 


ബന്ധം 


കമ പേര് 

മരണപ്പെട്ടയാളുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
പുതിയവീട്ടിൽ സോമൻ മകൻ 
പുതിയവീട്ടിൽ പവിത്രൻ 
കുഞ്ഞിംവീട്ടിൽ അശോകൻ 
കുഞ്ഞിം വീട്ടിൽ ശ്രീദേവി മകൾ 
കുഞ്ഞിം വീട്ടിൽ പുഷ്പാംഗതൻമകൻ 
കുഞ്ഞിം വീട്ടിൽ പുരുഷോത്തമൻ 
കുഞ്ഞിംവീട്ടിൽ രമേശൻ 


3 


58 


1 


വിലാസിനി , പി . പി . 


ഭാര്യ 


68 


4 


53 


2 


സുനിൽ പുത്തൻപുരയിൽ 


മകൻ 


45 


5 


51 


3 


സജീഷ് , പി . പി . 


40 


3 


6 


49 


33 


4 


സുജിത്ത് , പി . പി . 


36 


7 


47 


3 


മേൽ പറഞ്ഞവരെ ചേർത്ത് പിൻ തു ടർച്ചാവ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 

ആർക്കെ ങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം തഹശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


മേൽ പറഞ്ഞവരെ ചേർത്ത് പിൻ തു ടർച്ചാവ കാ ശ 
സർട്ടി ഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം തഹശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


300 


7th SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7229 


( 7 ) 


തിയ്യതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അനന്തരാവകാശം 
സ്ഥാപിച്ചു കിട്ടുന്നതിനുവേണ്ടി മകൻ കെ . എ . ജയദേവൻ 
നമ്പൂതിരി എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്ന 4 ( നാല് ) പേരാണ് അനന്തരാവകാശികളായി 
ട്ടുള്ളതെന്നറിയിക്കുന്നു . 


പായം ദേശം 


റഫ് . ബി3-6777 / 2021 . 

2021 ആഗസ്റ്റ് 9 . 
കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ പായം അംശം 

അത്തിക്ക് വീട്ടിൽ ഗോവി ന്ദൻ എന്ന യാൾ 
1 -7 - 2 004 -ാം തീയ്യതി മ ര ണ പ്പെട്ടിരി ക്കു ന്നു . ടിയാന്റെ 
അന ന്ത രാവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടി ഭാര്യ 
ജാന കി , എ . എന്ന വർ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നട ത്തി യ തിൽ 

പറ യു ന്ന 3 ( മൂന്ന് ) പേരാണ് 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയിക്കുന്നു . 
ക്രമ പേര് 

മരണപ്പെട്ടയാളുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


പേര് 


ക്രമ 
നമ്പർ 


മരണപ്പെട്ടവരുമായുള്ള വയസ് 


ബന്ധം 


താഴ 


1 


സതീറാണി , കെ . എ . 


മകൾ 


56 


2 


ഉഷാറാണി , കെ . എ . 


53 


3 


പീത , കെ . എ . 


50 


4 


44 


ജയദേവൻ നമ്പൂതിരി , കെ . എ . മകൻ 


1 


ജാനകി , എ . 


ഭാര്യ 


63 


2 


ശ്രീജ 


മകൾ 


47 


3 


അത്തിക്ക് ഷീബ 


44 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് പിൻ തു ട ർച്ചാവ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം തഹശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


മേൽ പറഞ്ഞവരെ 

ചേർത്ത് പിൻ തു ടർച്ചാവ കാ ശ 
സർട്ടിഫിക്കറ്റ് 

നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം തഹശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
ഇരിട്ടി . 

തഹശീൽദാർ . 


( 8 ) 


തിരുത്തൽ പരസ്യം 


( 1 ) 


റഫ് . ബി 3 2043 2020 . 


2021 ജൂലൈ 27 . 


ദേശം 


റഫ് . ബി3-6780 / 2021 . 

2021 ആഗസ്റ്റ് 9 . 
കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ മുഴക്കുന്ന് അംശം 
ആവി ലം വിളക്കോട് 

കൽപ്പകശ്ശേരി വീട്ടിൽ 
ചന്ദ വല്ലി , എം . കെ . എന്ന വർ 23 -3 - 2021 -ാം തീയ്യതി 
മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അനന്തരാവകാശം സ്ഥാപിച്ചു 
കിട്ടു ന്ന തി നു വേണ്ടി ഭർത്താവ് കെ . എ . ലാൽ മോഹൻ 
എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യു ന്ന 3 ( മൂന്ന് ) പേരാണ് അന ന്ത രാവകാ ശിക ളായി 
ട്ടുള്ളതെന്നറിയിക്കുന്നു . 


6-4-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 14 - ൽ , 
വാല്യം 10 , ഭാഗം III കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 102 -ൽ , കമനമ്പർ ( 10 ) ആയി 
പസി ദ്ധീകരിച്ച് പരസ്യ ത്തിൽ പരേ തന്റെ നാലാമത്തെ 
അവകാശിയുടെ പേര് " ലീന ' എന്നത് " ബീന , ടി . വി . ' എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ് . 


( 2 ) 


പേര് 


ക്രമ 
നമ്പർ 


മരണപ്പെട്ടയാളുമായുള്ള വയസ് 

ബന്ധം 


റഫ് . ബി 3,23982020 . 


2021 ജൂലൈ 27 . 


1 


ഭർത്താവ് 


64 


2 


കെ . എ . ലാൽ മോഹൻ 
അരുൺലാൽ , കെ . 
അജു ലാൽ , കെ . 


മകൻ 


33 


3 


മകൾ 


29 


11-5-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 19 - ൽ , 
വാല്യം 10 , ഭാഗം III കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 3747 - ൽ , ക്രമ നമ്പർ ( 15 ) ആയി 
പ്രസിദ്ധീകരിച്ച് പരസ്യത്തിൽ പരേതന്റെ അവകാശികളുടെ 
പേര് " ജയകൃഷ്ണൻ , ഇ . വി . ' എന്നത് " ജയകൃഷ്ണൻ , ഇ . 
പി . ' എന്നും " ജയശ്രീ , ഇ . വി . ' എന്നത് " ജയശീ , ഇ . പി . ' 
എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


മേൽപ്പറഞ്ഞവര ചേർത്ത് പിൻ തു ടർച്ചാവ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം തഹശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


( 3 ) 


റഫ് . ബി 3,7382 2020 . 


2021 ജൂലൈ 27 . 


( 9 ) 


റഫ് . ബി3-6719 2021 . 


2021 ആഗസ്റ്റ് 9 . 


കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ പഴശ്ശി അംശം 
ഉപരി ഞ്ചരി 

കു ഞ്ഞി പാ പ്രത ഇല്ലം വീട്ടിൽ 
കെ . എ . പാർവ്വതി അന്തർജ്ജനം എന്ന വർ 10 -9 -2011 -ാം 


6-4-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 14 - ൽ , 
വാല്യം 10 , ഭാഗം III കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 99 - ൽ , കമ നമ്പർ ( 1 ) ആ കയി 
പസി ദ്ധീക രിച്ച പര സ്യ 

ത്തിൽ പര തന്റെ പേര് 
" വീര വർമ്മ രാജ ' എന്നത് " പി . കെ . വീര വർമ്മരാജ ' എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ് . 


ദേശം 


301 


7230 


KERALA GAZETTE 


PART III 


( 4 ) 


മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 3 
( മൂന്ന് ) പേരാണ് അനന്തരാവകാശികളായിട്ടുള്ളത് എന്ന് 
അറിയുന്നു . 


റഫ് . ബി 3 94201 2020 . 


2021 ജൂലൈ 27 . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബം 


11-5-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 19 - ൽ , 
വാല്യം 10 , ഭാഗം III കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 3749 - ൽ , ക്രമ നമ്പർ ( 21 ) ആയി 
പ്രസിദ്ധീകരിച്ച പരസ്യത്തിൽ പരേതന്റെ മരണ തീയ്യതി 
* 25-12-2020 

25-12-2000 എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 


1 


ഭാര്യ 


53 


എന്നത് 


2 


ദേവി , പി . 
സച്ചിൻ , പി . 
ഷിജിന , പി . 


മകൻ 


26 


3 


മകൾ 


24 


( 5 ) 


റഫ് . ബി 3 18876/2020 . 


2021 ജൂലൈ 27 . 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിന്തുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 

ദിവ സ ത്തി നകം തഹശീൽദാരെ നേരിൽ എഴുതി 
ബോധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


30 


4-5-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 18 - ൽ , 
വാല്യം 10 , ഭാഗം III കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 3583 - ൽ , ക്രമ നമ്പർ 02 ആയി 
പസി ദ്ധീക രിച്ച് 

പര സ്യ ത്തിൽ പര തയുടെ 

പേര് 
“ എൽസി ചാക്കോ ' എന്നത് " എൽസി ചാക്കോച്ചൻ ' എന്നും 
പര ത യുടെ അവകാശിക ളിൽ രണ്ടാ മ ത്ത യാൾക്ക് 
പരേതയുമായുള്ള ബന്ധം " മകൻ ' എന്നത് “ മകൾ ' എന്നും 
തിരുത്തി വായിക്കേണ്ടതാണ് . 


( 2 ) 
നമ്പർ ജി1-7411 2021 . 

2021 ആഗസ്റ്റ് 10 . 
പയ്യന്നൂർ താലൂക്കിൽ വയക്കര വില്ലേജിൽ വയ്ക്കര 
ദേശത്ത് , ചോമ്പാളൻ വീട്ടിൽ മുസ് ഫ് , സി . എന്നയാൾ 
17-4-2021 -ാം തീയ്യതി മരണപ്പെട്ടിരിക്കുന്നു . അനന്തരാവകാശ 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ മകൾ 
ജസീല , ഇ , എൻ , സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്ന 9 ( ഒൻപത് ) പേരാണ് അനന്തരാവകാശികളായി 
ട്ടുള്ളത് എന്ന് അറിയുന്നു . 


( 6 ) 


റഫ് . ബി 3 / 3162 / 2020 . 


2021 ജൂലൈ 27 . 


6-4-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 14 - ൽ , 
വാല്യം 10 , ഭാഗം III കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 101 - ൽ , ക്രമ നമ്പർ ( 09 ) ആയി 
പ്രസിദ്ധീകരിച്ച് പരസ്യത്തിൽ പരേതന്റെ പേര് “ മണി , വി . ജെ . ' 
എന്നത് " മാണി , വി . ജെ . ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബം 


1 


ജമീല , ഇ . എൻ . 


ഭാര്യ 


46 


( 7 ) 


2 


മകൾ 


28 


റഫ് . ബി 3 { 8437/2020 . 


2021 ജൂലൈ 27 . 


3 


24 


4 


സഹോദരൻ 


71 


ജസീല , ഇ . എൻ . 
മുർഷിദ , ഇ . എൻ . 
മുഹമ്മദ് , സി . 
കുഞ്ഞാമിന , സി . 
ആയിഷ , സി . 
റാബിയ , സി . 


5 


സഹോദരി 


4-5-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 18 - ൽ , 
വാല്യം 10 , ഭാഗം III കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 3584 - ൽ , കമ നമ്പർ ( 10 ) ആയി 
പ്രസിദ്ധീകരിച്ച പരസ്യത്തിൽ അപേക്ഷകന് പരേതനുമായുള്ള 
ബന്ധം " മകൻ ' എന്നത് " സഹോദരൻ ' എന്ന് തിരുത്തി വായി 
ക്കേണ്ടതാണ് . 


65 


6 


62 


7 


54 


8 


റംല , സി . 


50 


3 


9 


നൂറുദ്ദീൻ , സി . 


40 


താലൂക്കാഫീസ് , 
ഇരിട്ടി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


മേൽപ്പറഞ്ഞ വരെ ചേർത്ത് ഒരു പിന്തുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം തഹശീൽദാരെ നേ രിൽ എഴുതി 
ബോധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


Payyannur Taluk 


പരസ്യം 


( 1 ) 


നമ്പർ ജി1-7522 2021 . 


2021 ആഗസ്റ്റ് 10 . 


പയ്യന്നൂർ താലൂക്കിൽ പയ്യന്നൂർ വില്ലേജിൽ പയ്യന്നൂർ 
ദേശത്ത് , കൂത്തൂർ ഹൗസിൽ ബാലകൃഷ്ണൻ , കെ . എന്നയാൾ 
4-5-2021 -ാം തീയ്യതി മരണപ്പെട്ടിരിക്കുന്നു . അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ദേവി , പി . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 


( 3 ) 
നമ്പർ ജി1-7524 ; 2021 , 

2021 ആഗസ്റ്റ് 10 . 
പയ്യന്നൂർ താലൂക്കിൽ പയ്യന്നൂർ വില്ലേജിൽ പയ്യന്നൂർ 
ദേശത്ത് , നാരാങ്കുളങ്ങര ഹൗസിൽ അപ്പു , എൻ . കെ . എന്നയാൾ 
24-3-2013 -ാം തീയ്യതി മരണപ്പെട്ടിരിക്കുന്നു . അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ പിലാക്കാൽ 
അശോകൻ സമർപ്പിച്ച അപേക്ഷയിൻ മേൽ ബന്ധ പ്പെട്ട 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 16:02:36 
+ 05'30 ' 


302 


